Regn . No . KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/634/2012-14 


GOVERN 


ക 


- 


ക്കാർ . 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
2012 നവംബർ 6 


Vol . I 


- No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


( 


2 


വാല്യം 1 


നമ്പർ 


15th Karthika 1934 
1934 കാർത്തികം 15 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ: ശ്രീ. കെ. ഗോപാലൻ) 


- (1) 


നമ്പർ ജെ - 2157 / 2008 / ഡി . ഡിസ്. 

2012 ഒക്ടോബർ 8. 
സൂചന: - 1. ശ്രീ . റഹ്മത്തുള്ള, പുളിക്കലകത്ത്എന്നയാളുടെ 

20 - 12 - 2003 - ലെ അ പേക്ഷ . 


2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 18 - 11 - 2011- ലെ 

സി2 -1080 / 04 നമ്പർ റിപ്പോർട്ട്. 
തിരൂ ര ങ്ങാടി താലൂക്ക്, പര പ്പ ന ങ്ങാടി വില്ലേജ്, 
റി . സ . 277/ 2- ൽപ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി, പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ. റഹ്മത്തുള്ള, 
പുളിക്കലകത്ത് എന്നയാൾ സൂചന (1) പ്രകാരം അപേക്ഷ 
സമർപ്പിക്കുകയുണ്ടായി. ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു . 

- വില്ലേജ് റിക്കാർഡ് പ്രകാരം 277 / 1ബി- യിൽ 10 .300 
സെന്റും 277 / 2- ൽ 7 സെന്റ് സി. കെ . ഭൂമിയിൽപ്പെട്ട 5 സെന്റ് 
ഭൂമി അടക്കം 15. 300 സെന്റ് ഭൂമിയാണ് കൈവശമുള്ളതെന്നും 
തഹശീൽദാരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 


- അ ട ങ്കൽ (പകാരം 277/ 2 - ൽ പ്പെട്ട കു ള ത്തിന് 
വിസ്തീർണ്ണം 7 സെന്റ് എന്നു കാണുന്നുണ്ടെങ്കിലും, ടി 
ഭൂമിയിൽ കുറച്ചുഭാഗം റോഡിന് നൽകിയതും കുറച്ചുഭാഗം 
തെക്കുഭാഗത്തുള്ള കൈവശക്കാരന്റെ കൈയ്യിലുമായതിനാ 
ലാണ് ഒട്ടളവിൽ 2 സെന്റിന്റെ കുറവുണ്ടായതെന്നും, റി. സ . 
277 / 1ബി- യിൽപ്പെട്ട ഭൂമിയും, റി . സ . 277 /2ൽപ്പെട്ട ഭൂമിയും 
ചേർന്ന ഭൂമിയിലാണ് കക്ഷി വീടുവെച്ച് താമസിച്ചുവരുന്ന 
തെന്നും ഇതിൽ അപേക്ഷക്കാധാരമായ 5 സെന്റ് സി. കെ . 
ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

അയൽവശത്തെ മൂന്ന് ഭാഗവും ഹർജിക്കാരന്റെ ഭൂമിയാ 
യതു കൊണ്ടും, ഒരു ഭാഗം പഞ്ചായത്ത് റോഡായതി 
നാലും ഈ കേസിൽ സമ്മതപത്രം ആവശ്യമില്ലെന്നും, ടി 
ഭൂമി പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചാ യ 
ത്തി ൽ നി ക്ഷി പ് ത മ ാ യ ഭ മ ി യ ില്ല | ം , 
ടി ഭൂമിക്ക് പുഞ്ച ച്ചീട്ട് പാസ്സാ ക്കു ക യോ , പല വക 
ഇനത്തിൽ നികുതി അടവാക്കുകയോ ചെയ്തിട്ടില്ലെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റുരേഖകൾ 
എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകന് വേണ്ടി ഭാര്യ ഹാജരാകുകയും 
അപേക്ഷകൻ വിദേശത്താണെന്ന് അറിയിക്കുകയും, സ്റ്റേറ്റ്മെന്റ് 
നൽകുകയും ചെയ്തു . 

കക്ഷി ഹാജരാക്കിയ 1777/ 12 നമ്പർ ആധാരം പരിശോധി 
ച്ചതിൽ പി. സ . 277 / 1ബി, 277/2 എന്നീ സർവെ നമ്പരുകളിലായി 
15. 300 സെന്റ് ഭൂമി കൈവശമുള്ളതായി കാണുകയുണ്ടായി. 

- 277 /1ബി- യിൽ 10 .300 സെന്റും, 277 / 2- ൽ 5 സെന്റും 
ഉൾപ്പെടെ 15.300 സെന്റ് ഭൂമിയാണ് കക്ഷിയുടെ കൈവശമുള്ള 
തെന്ന് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാലും, 1777 / 12 
നമ്പർ ആധാരപ്രകാരം അപേക്ഷക്കാസ്പദമായ ഭൂമി കക്ഷി 
യുടെ കൈവശത്തിലുള്ളതിനാലും തിരൂരങ്ങാടി താലൂക്ക് 
പരപ്പനങ്ങാടി വില്ലേജിൽ റി . സ . 277 / 2- ൽപ്പെട്ട 5 സെന്റ് 
നി . കെ . ഭൂമി, എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 3 - 7 - 2012 - ലെ വാല്യം 57 , 27 -ാം നമ്പർ കേരള 
ഗസറ്റിലും താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡു 
കളിലും വന്ന സ്ഥലത്തും പരസ്യപ്പെടുത്തി. ആയതിൽ ആരും 
തന്നെ ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
പര പ്പനങ്ങാടി വില്ലേജ് റി . സ . 277 / 2 - ൽ പ്പെട്ട 5 സെന്റ് 
നി. കെ . ഭൂമി അപേക്ഷകനായ പുളിക്കലകത്ത് റഹ്മത്തുള്ള, 
s/o ഉമ്മർമാസ്റ്റർ, നെടുവ എന്നയാളുടെ പേരിൽ എം.എൽ.ആർ. 
ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി 
നൽകികൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


പെരുമണ്ണ വില്ലേജ് റി . സ . 89 / 6 - ൽപ്പെട്ട 11.372 സെന്റ് 
ഭൂമിക്ക് നികുതി സ്വീകരിക്കുവാൻ അനുവാദം നൽകണമെന്നാണ് 
അപേക്ഷയിൽ പരാമർശിച്ചതെങ്കിലും ടി ഭൂമി താലൂക്ക് സർവെയർ 
മുഖാന്തിരം അളന്ന് തിട്ടപ്പെടുത്തിയതിൽ അപേക്ഷകന്റെ 

കൈവശത്തിൽ റി . സ . 89/ 2 - ൽപ്പെട്ട 0. 1553 ഹെക്ടർ ഭൂമിയും, 
റി . സ . 89 / 6 - ൽപ്പെട്ട 0.0446 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടെ ആകെ 
0 . 1999 ഹക്ടാർ ഭൂമിയാണ് ഉള്ള തെന്നും ഇതിൽ 
റി . സ . 89/ 6 Pt- ൽപ്പെട്ട 0.0446 ഹെക്ടർ ഭൂമി നികുതി കെട്ടാത്ത 
ഭൂമിയാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

വില്ലേജ് രേഖകൾ പ്രകാരം നി . കെ . ഭൂമിയാണെന്നും ടി 
ഭൂമി നിക്ഷിപ്ത വനഭൂമി, മിച്ചഭൂമി, പുറമ്പോക്ക്, പഞ്ചായത്ത് 
ഭൂമി ഇവയിലൊന്നും തന്നെ ഉൾപ്പെട്ടു വരുന്നതല്ല എന്നും, 
സ്വകാര്യ നി . കെ ., പാറ സ്ഥലം എന്നിങ്ങനെ കിടക്കുന്ന 
പ്രസ്തുത ഭൂമിയുടെ 4 ഭാഗത്തും ഹർജിക്കാരന്റെതന്നെ ഭൂമി 
യാ യ തി നാൽ പ്രത്യേക സമ്മത പത്രം ആവശ്യമില്ലെന്നും 
പുഞ്ചച്ചീട്ട് പാസ്സാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. 

-- ടി ഭൂമിയിൽ അ വ കാശം തെളിയിക്കുന്ന അസ്സൽ 
ആധാരങ്ങൾ, മറ്റു രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ 
അപേ ക്ഷ കിന് നോട്ടീസ് നൽകു കയും 15 - 2 - 2012 - ന് 
അപേക്ഷകൻ ഹാജരാകുകയും ചെയ്തു . 

തിരൂർ തഹ ശീൽദാരുടെ റിപ്പോർട്ടും രേഖ കളും 
പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി, അപേക്ഷകൻ 
ആധാരപ്രകാരം കൈവശംവച്ചു വരുന്നതായി കാണുന്നു . 
കൂടാതെ 12 - 3 - 2012 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . സ്ഥല 
പരിശോധനയിൽ അപേക്ഷയ്ക്കാസ്പദമായ സ്ഥലം നി . കെ . 
പാറ യാ ണെ ന്നും , ടി ഭൂമി യിൽ കുഴിക്കൂറു ചമ യ ങ്ങൾ 
ഒന്നുമില്ലെന്നും കാണുകയുണ്ടായി. 

സ്ഥലപരിശോധനയുടെയും തിരൂർ തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടി സ്ഥാ ന ത്തിൽ തിരൂർ താലൂക്ക്, 
പെരുമണ്ണ വില്ലേജ് റി. സ . 89/ 6 - ൽപ്പെട്ട 0. 0446 ഹെക്ടർ നി. കെ . 
ഭൂമി, എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ് 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 2012 മേയ് 22 - ലെ 21 -ാം നമ്പർ കേരള ഗസറ്റിലും 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് 
ഓഫീ സ് , ക്യഷി ഭ വൻ നോട്ടീസ് ബോർഡു ക ളിലും 
വഹ സ്ഥലത്തും പരസ്യ പ്പെടുത്തിയെങ്കിലും ആരുംതന്നെ 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, പെരു മണ്ണ 
വില്ലേജ് റി . സ . 89 / 6 - ൽപ്പെട്ട 0.0446 ഹെക്ടർ നി . കെ . ഭൂമി 
അപേക്ഷ ക നായ തയ്യിൽ അലവി, s / o കുഞ്ഞി മു ഹ മ്മദ് 
എന്നയാളുടെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്യു ന്ന തിന് അ നു മതി നൽകികൊണ്ട് ഇതി നാൽ 
ഉത്ത ര വാ കു ന്നു . തിരൂ ർ തഹ ശീൽദാർ, ടി ഭൂമി പട്ടയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റെക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകരിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


- (2 ) 
നമ്പർ ജെ - 8830 / 2011. 

2012 ഒക്ടോബർ 8. 
സൂചന: - 1. ശ്രീ . തയ്യിൽ അലവി എന്നയാളുടെ 11-1- 2011- ലെ 

അപേക്ഷ . 
2. തിരൂർ അ ഡീ ഷ ണൽ തഹ ശീൽ ദാ രു ടെ 

16 - 8 - 2011- ലെ ബി6 - 5215 / 11 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, പെരുമണ്ണ വില്ലേജ്, റി . സ . 89/ 6- ൽപ്പെട്ട 
0.0446 ഹെക്ടർ നി . കെ . ഭൂമി, എം . എൽ. ആർ. ആക് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
ശ്രീ. തയ്യിൽ അലവി, s/ o കുഞ്ഞിമുഹമ്മദ് എന്നയാൾ സൂചന 
(1) പ്രകാരം അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ടി അപേക്ഷ 
യിൻ മേൽ തിരൂർ തഹ ശീൽദാർ മുഖേന അന്വേഷണം 
നടത്തുകയും തഹശീൽദാർ സൂചന ( 2) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

- കൽപ്പകഞ്ചേരി സബ്രജിസ്ട്രാർ ഓഫീസിലെ 3710 / 10 
നമ്പർ ആധാരപകാരം കിഴ ക്കി നി യ ക ത്ത് മന യ് ക്ക ൽ 
അഷ്ടമൂർത്തി നമ്പൂതിരി ഭാര്യ പാർവ്വതി അന്തർജ്ജനം മുതൽ 
പേരിൽ നിന്ന് അപേക്ഷകന് ജന്മം തീര് ലഭിച്ചതാണ്. 


( 3) 


നമ്പർ ജെ - 845/ 2009/ ഡി. ഡിസ്. 

2012 ഒക്ടോബർ 9. 
സൂചന: - 1. ശ്രീ . കൊയ പ ക ള ത്തിൽ അലവിക്കുട്ടി 

എന്നയാളുടെ 29 - 10 - 2005 - ലെ അപേക്ഷ . 
- 2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 2 - 2 - 2009 - ലെ 

ജി1-7497/ 08 നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 
346 / 5 - ൽപ്പെട്ട 18 .28 സെന്റ് സി . കെ . ഭൂമി, എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ട യ ഭൂ മിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ 


ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
ത ഹ ശീൽദാർ മുഖേന അന്വേഷണം നട ത്തു കയും 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 

-- അപേക്ഷ യാസ്പദമായ ഭൂമി പരപ്പനങ്ങാടി സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 814 / 1980 നമ്പർ ആധാര പ്രകാരം 
കറുകംവീട്ടിൽ കുഞ്ഞഹമ്മദ്മുസ്ല്യാർ മക്കൾ മുഹമ്മദ് മുതൽ 
പേരിൽനിന്നും അപേക്ഷകന് ജന്മം തീരു ലഭിച്ചു കൈവശം 
വച്ചു വരുന്നതാണ്. 

അപേക്ഷാ ഭൂമി റീസർവേ രേഖകൾ പ്രകാരം പുറമ്പോ 
ക്കല്ലെന്നും പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൈവശാധാരപ്രകാരം 
റീ . സ . 153/ 2, 155 / 4 - ൽപ്പെട്ടതും തരം തോട്ടം എന്ന് രേഖപ്പെടു 
ത്തിയതുമായ ഭൂമിയാണിത്. എന്നാൽ സ്ഥലപരിശോധനയിൽ ടി 
ഭൂമി റീ . സ . 156 /5 - ൽപ്പെട്ടതും അജ്മാഷ് രജിസ്റ്ററിൽ പാറയെന്നും, 
ബി . റ്റി . ആർ. പുതിയ റീ . സ . 346/ 5 - ൽ പു ര യിടം എന്ന് 
ചേർത്തിട്ടുണ്ടെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി 
ഭൂമി അപേക്ഷകന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകു ന്ന തിൽ ആ ക്ഷേ പ മില്ല എന്ന് കാണിച്ച് അയൽ 
കൈവശക്കാർ സമ്മതപത്രം നൽകിയിട്ടുണ്ട്. 
- അപേക്ഷ തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടു ണ്ട്. 
രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് 
നൽകുകയും ടിയാൻ 25 - 4- 2011 - ന് ഹാജരാകുകയും ചെയ്തു . 
രേഖകളും തഹശീൽദാരുടെ റിപ്പോർട്ടും പരിശോധിച്ചതിൽ 
അപേക്ഷ യാസ്പദമായ ഭൂമി അപേക്ഷകൻ രേഖാമൂലം 
കൈവശം വച്ചു വരുന്നതായി കാണുന്നു. 

21- 6- 2012 - ന് സ്ഥലം പരിശോധിച്ചു . അപേക്ഷ പ്രകാരമുള്ള 
സ്ഥലം റി. സർവ്വേ 346 / 5- ൽപ്പെട്ടതാണെന്ന് ബോദ്ധ്യപ്പെടുകയു 
ണ്ടായി. ടി ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകാവുന്നതാണെന്ന് തഹശീൽദാർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ത ഹ ശീൽ ദാ രുടെ റിപ്പോർട്ടിന്റെ യും രേഖ കൾ 
പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് 
തേഞ്ഞിപ്പലം വില്ലേജ് റീ . സ . 346 / 5 - ൽപ്പെട്ട 18. 28 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷ കനായ ശ്രീ . കൊയപ്പക ള ത്തിൽ 
അലവിക്കുട്ടി s/ o ഇമ്പിച്ചത്തൻ, ചാപ്പപ്പാറ എന്ന യാ ളുടെ 
പേരിൽ പട്ടയഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 2012 ജൂലൈ 24 - ലെ 30 -ാം നമ്പർ കേരള ഗസറ്റിലും 
( വാല്യം - 57 ) താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പഞ്ചായത്ത്ഓഫീസ്, കൃഷി ഭവൻ വഹ സ്ഥലം എന്നിവിട 
ങ്ങ ളിലും പരസ്യ പ്പെടു ത്തി യിരുവെങ്കിലും ആരുംതന്നെ 
ഇതുവരെ ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ് റീ . സ . 346 / 5 - ൽപ്പെട്ട 18 . 28 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷ ക നായ ശ്രീ . കൊയ പ ക ള ത്തിൽ 
അലവിക്കുട്ടി എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി നികുതി വിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റെക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തിരൂർ. 

ഓഫീസർ. 


